Government of Kerala 
കേരള സർക്കാർ 

2008 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 2006 - 2008 


: 


" OVERNM 


ാ 


സാ 


OF KER 


a 


- 


A 


അ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| No. 


Vol. LIII 
വാല്യം 53 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


14th October 2008 
2008 ഒക്ടോബർ 14 
22nd Aswina 1930 
1930 ആശ്വിനം 22 


നമ്പർ 


PART III 
Dairy Development Department 


REGISTRATION CERTIFICATE 
No . 1875/07 . 

| 13th August 2008. 
I do hereby certify in exercise of the powers 
conferred on me under section 7 of the Kerala 
Co - operative Societies Act , 1969 ( Act 21 of 1969) 
that the following Society , the particulars which 
are furnished in the categorical statement is regis 
tered by me today as a Co -operative Society under 
the said Act , on the basis of limited liability and 
that the byelaws of the undermentioned society 
is also hereby registered under the said Section . 

തരംതിരിച്ചുള്ള പട്ടിക 


പ്രവർത്തന പരിധി - ശ്രീകൃഷ്ണപുരം 

പഞ്ചായത്തിലെ മംഗലാംകുന്ന്, കയറംപാറ , 
കുന്നുംപുറം, റുംകുടി മണിയാണി, 
ചാത്തൻകുന്ന്, നിലവിളികുന്ന്, മണ്ണാട്ടുകുറി 
കുഴിയാട്ടിൽ, കാട്ടുകുളം എന്നീ പ്രദേശങ്ങ 

ഉൾപ്പെടുന്ന 10 -ാം വാർഡ് മുഴുവനും. 
ബാദ്ധ്യത ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും 

വിതരണവും. 
അംഗീകത ഓഹരിമൂലധനം - 10 , 000 രൂപ . 
സം ഘത്തിന് ആകെ വാങ്ങാവുന്ന കടം വായ്പ 

കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, 
ഓഹരിമൂലധനം, സഞ്ചിതമായ കരുതൽ ധനം, 

കെട്ടിടനിധി എന്നിവയുടെതുകയിൽ നിന്നും 
സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 
തുകയുടെ പത്തിരട്ടിയിൽ - കവിയാൻ 
പാടുളളതല്ല . 


സ , ഘ ത്ത 1 0 1 0 2 പ ര ം പ മ ഗലാം കു ന്ന 

ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം 

നമ്പർ പി . 309 ( ഡി) ആപ്കോസ് . 
രജിസ്റ്റർ ചെയ്ത തീയതി - 5 - 8- 2008 . 


മേൽവിലാസം - മംഗലാംകുന്ന് ക്ഷീരോൽപ്പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി , 309 
( ഡി ) ആപ്കോസ് മംഗലാംകുന്ന്. 


പോസ്ററാഫീസ് - - കാട്ടുകുളം. 
താലൂക്ക്- -ഒററപ്പാലം , 
ജില്ല പാലക്കാട്. 


Office of the 
Deputy Director of 
Dairy Development, 
Palakkad . 


( d ) - 1 | 
Deputy Director , 


REGISTRATION CERTIFICATE 
No c. 1947/ 2007 . 

23rd July 2008 
I do hereby certify that in exercise of the powers 
contcrred on me under section 7 of the Kerala 
Co- operative Societies Act , 1969 ( Act 21 of 1969) that 
the following Society that the particulars of which is 
furnished in the categorical statement is registered 
byme to -day as a Co -operative Society under the said 
Act , on the basis of limited liability and that the bye 
laws of the undermentioned Society is also hereby 
registered under the said Section . 

തരംതിരിച്ചുളള പട്ടിക 
സ ം ഘ ത്ത 1 ക ന ം പേര് അ ന ത ാ യ വ ർ 

ക്ഷിരാല്പാദക സഹകരണ സംഘം 

ക്ലിപ്തം നമ്പർ എം . 225 ( ഡി ) ആപ്കോസ്. 
ിസ്ററർ ചെയ്ത തീയതി - 23 - 7 - 2008 . 
മേൽവിലാസം - - അനന്തായുർ 1രോൽപാദക 

സഹകരണ സംഘം ജിപ്തം നമ്പർ എം . 225 

( ഡി ) ആപ്കോസ്. 
പോസ്ററാഫീസ് വാഴക്കാട്. 
താല - ഏറനാട് , 
ജില്ല മലപ്പുറം. 


( പ വ ർ ആ ന പ ര ി ധ പ - വാഴക്കാട് ഗ്രാമ 

പഞ്ചായത്തിലെ 17 , 18 വാർഡുകളി ൽപ്പെട്ട 
നൂഞ്ഞിക്കര, അനന്തായുർ ( പദേശങ്ങൾ 
ഉൾപ്പെട്ടതും വടക്ക് --മുണ്ടുമുഴി, ചെറുവട്ടൂർ, 
കിഴക്ക - ചെറുവായൂർ, കണ്ണത്തുംപാറ , 
ചീനിബസാർ, തെക്ക്-പുളിക്കൽപഞ്ചായത്ത്, 
പടിഞ്ഞാറ് - ആക്കോട് വാഴയുർ പഞ്ചായത്ത 

എന്നിവ അതിരുകളായുളള പ്രദേശം. 
ബാദ°ധ്യത അടച്ചു തീർത്ത ഓഹരിക്കു തുല്യം. 
( പ്രധാന ഉദ്ദേശങ്ങൾ -- പാൽ സ ം ദ ര ണ വ • 

വിതരണവും. 
അ ം ഗ 1 ക സ ത ഓഹരി മൂലധനം - 10 , 000 രൂപ , 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പ 

കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, 
ഓഹരി മൂലധനം, സഞ്ചിതമായ കരുതൽ ധനം, 

കെട്ടിട നിധി എന്നിവയുടെ തുകയിൽ 
നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുളള 
തുകയുടെ പ ത ി ര = 1 യി ൽ ക വ ി യ മ ൻ 
പാടുളളതല്ല . 


Office of the 
Deputy Director of Dairy 
Development 
Malappuram . 


(Sd . ) 
Deputy Director . 


